Kerala Gazette No . 31 dated 1st August 2017. 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം സബ്കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 


നമ്പർ എഫ് - 21725 /2017. 


2017 ഏപ്രിൽ 10 . 


വിഷയം:- ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം 1- 38492 /12 -ാം നമ്പർ നിർദേശം. 
(3) തിരുവനന്തപുരം മണക്കാട് മുക്കോലയ്ക്കൽ ശ്രീവരാഹം, റ്റി. സി. 40 /1057 ഉഷസ്സിൽ ശ്രീ . മോഹനനൻ പിള്ള 

സമർപ്പിച്ച അപേക്ഷ . 


- (4) 


കൊല്ലം തഹശീൽദാരുടെ 22 - 10 - 2016 -ാം തീയതിയിലെ ബി18 - 21199 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തുവന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


സ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർവ്വ/ - 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവെ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ - വിലയും 

- ( ആർ ഒന്നിന്) 


താലൂക്ക് 


( 1 ) 


(2) 


(3) 


(4) 


(5) 


( 6 


( 7) 


കൊല്ലം 


ആദിച്ചനല്ലൂർ- 29 


350 / 10 


Wet Land 


42 ,000 


- 10 ,000 


Garden land 
with private 
road access 


ശ്രീ . മോഹനൻപിള്ള 
ഉഷസ്സ്, 
റ്റി . സി. 40 / 1057, 
ശ്രീവരാഹം, 
മുക്കോലയ്ക്കൽ, 
മണക്കാട്, 
തിരുവനന്തപുരം 


Gaz. No. 31/ 2017 /DTP (CLR Supplement- Fair Value ). 


273 


നമ്പർ എഫ് - 3494/ 2015 . 


2017 മേയ് 31. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദേശം. 
(3) വെട്ടിക്കവല വില്ലേജിൽ പനവേലി മുറിയിൽ തളിരേത്ത് വീട്ടിൽ ശ്രീമതി ശോശാമ്മ ബാബു സമർപ്പിച്ച 

അപേക്ഷ . 


കൊട്ടാരക്കര തഹശീൽദാരുടെ 18 - 3 - 2015, 15 - 6 - 2015 എന്നീ തീയതികളിലെ എഫ്1 / 5989 / 15 നമ്പർ റിപ്പോർട്ട്. 


ജില്ലാകളക്ടറുടെ 28 - 3 - 2017 - ലെ എം1/ 37811 / 15 -ാം നമ്പർ നിർദേശം 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 

സർവെയ 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
അപേക്ഷകയുടെ 

വില്ലേജ്, റീസർവെ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
- പേരും താലൂക്ക് 

ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
മേൽവിലാസവും 

നമ്പർ നമ്പർ - വിലയും 

(ആർ ഒന്നിന് 


- (2) 


| ( 3) 


( 4) 


( 5) 


- വാളകം - 25 


199 / 7 
199 / 10 


1,00, 000 
1,00,000 


ശ്രീമതി ശോശാമ്മ കൊട്ടാരക്കര 
ബാബു , 
തച്ചിരേത്ത് വീട്, 
പനവേലിൽ, വെട്ടിക്കവല 


Residential plot 
with Corp ./Mun ./ 
Panch ./road access 


10 , 000 
10 , 000 


( 3 ) 


നമ്പർ എഫ് - 4943 / 2017 . 


2017 മേയ് 31. 


വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന :- (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3( 7), ചട്ടം (4 ). 

കുന്നത്തൂർ വില്ലേജിൽ തുരുത്തിക്കര പാണവേലി കിഴക്കതിൽ ശ്രീമതി ചന്ദ്രമതി സമർപ്പിച്ച അപേക്ഷ . 
(3) കുന്നത്തൂർ തഹശീൽദാരുടെ 7 -3 -2017- ലെ ബി4 / 1825 / 17 നമ്പർ റിപ്പോർട്ട്. 


(2 ) 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. Bl. 
No . No. 


Re-survey 

No. 


Sub Division 

No. 


Fair Value 
per Are 


Local Body 


Taluk 


Village 


Classification 


(5) 


(6) 


(1) (2) 
1 16 


(3) 
516 


(4) 
15 


Kunnathoor 


Kunnathoor 


49420 


Kunnathoor 
Grama Panchayath 


Residential 

plot with 
Panchayath 
road access 


274 


നമ്പർ എഫ് - 11075 / 2017. 


2017 ജൂൺ 8. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3 ( 7), ചട്ടം ( 4). 


(2) ചിതറ വില്ലേജിൽ റിയാസ് മൻസിലിൽ ശ്രീ . മൂസാകുഞ്ഞ് സമർപ്പിച്ച അപേക്ഷ . 


(3) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 11- 5- 2017 - ലെ എഫ്1-7801/ 17 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6-ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Fair Value 


| SI . Bl. 
No . No . 


Re- survey 

No . 


Sub Division 

No. 


Local Body 


Taluk 


Village 


Classification 


per Are 


(3) 


(4) 


(5) 


(6) 


(7 


(8) 


(9) 


(1) (2) 
| 1 56 


337 


33 


Kottarakkara 


Chithara 


| 10 , 000 


Chithara 
Grama Panchayath 


Residential 

plot with 
Panchayath 
road access 


നമ്പർ എഫ് - 8716 / 2017 . 


2017 ജൂൺ 16. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (fixation of fair value of land) ചട്ടം 3(7), ചട്ടം ( 4). 


(2) 


പൂയപ്പള്ളി വില്ലേജിൽ കൊട്ടാറ മുറിയിൽ മുള്ളംകോട്ട് വീട്ടിൽ ശ്രീമതി ഓമനയമ്മ സമർപ്പിച്ച അപേക്ഷ . 


(3) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 11- 4-2017 - ലെ എഫ്1 - 4995/ 17 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുകൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Fair Value 


SI. Bl. 
No. No. 


Re- survey 

No. 


Sub Division 

No. 


Local Body 


Taluk 


Village 


Classification 


per Are 


(1) (2) 


(3) 


(4) 


(5) 


(6) 


(7 


(8) 


(9) 


| 1 


33 


Kottarakkara 


Pooyappally 


4,940 


Pooyappally 
Grama Panchayath 


| 2 


6 ,175 


Residential 

plot with 
Panchayath 
road access 


275 


നമ്പർ എഫ് - 8718 / 2017. 


2017 ജൂൺ 16. 


(2 ) 


വിഷയം:-- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

പൂയപ്പള്ളി വില്ലേജിൽ കൊട്ടറ മുറിയിൽ നിമ്പുക്കാട്ട് വീട്ടിൽ ശ്രീ . ഗോപിനാഥൻ പിള്ള സമർപ്പിച്ച അപേക്ഷ . 
(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 11- 4- 2017 - ലെ എഫ്1 - 4994/ 17 നമ്പർ റിപ്പോർട്ട്. 
- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SL. 
No . 


Bl. 
No . 


Re- survey 

No . 


Sub Division 

No. 


Local Body 


Fair Value 

per Are 


Taluk 


Village 


Classification 


(9) 


(1) 
| 1 


(2) 
33 


(3) 
50 


(4) 
10 


(5) 
Pooyappally 
Grama Panchayath 


( 6 
Kottarakkara 


(7) 
Pooyappally 


(8 
Residential 
plot without 
road access 


6,175 


നമ്പർഎഫ് -11072 / 2017. 


2017 ജൂൺ16. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 
(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദേശം. 

പവിത്രേശ്വരം വില്ലേജിൽ മാറനാട് നെല്ലിമൂട്ടിൽ വീട്ടിൽ ശ്രീ. പാപ്പച്ചൻ സമർപ്പിച്ച അപേക്ഷ . 
| (4) കൊട്ടാരക്കര തഹശീൽദാരുടെ 11 - 5- 2017 -ാം തീയതിയിലെ എഫ്1- 6615/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


സർ / 6 - 3 -2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവെ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന്) 


(1) 


(2 ) 


(3) 


(4) 


( 5) 


(6 


(7) 


കൊട്ടാരക്കര പവിത്രേശ്വരം 3 


233 / 8 


6 ,250 


Wet Land 

- 1,000 


ശ്രീ. പാപ്പച്ചൻ, 

നെല്ലിമൂട്ടിൽ വീട്, 
മാറനാട്, 
പവിത്രേശ്വരം 


Garden land 

without 
road access 


276 


നമ്പർ എഫ് - 11439/ 2017 . 


2017 ജൂൺ 16 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ28എ ( fixation of fair value of land ) ചട്ടം 3(7), ചട്ടം (4). 

(2) പരവൂർ വില്ലേജിൽ പൊഴിക്കര കൊച്ചുപുത്തൻ വീട്ടിൽ ശ്രീ. സദാനന്ദൻ സമർപ്പിച്ച അപേക്ഷ . 


(3) 


കൊല്ലം തഹശീൽദാരുടെ 15 - 5 -2017 - ലെ ബി18 /10175 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI. Bl. 
No. No. 


Re-survey 

No. 


Sub Division 

No. 


Local Body 


Taluk 


Village 


Classification 


Fair Value 
per Are 


(1) 


(2 ) 


(3) 


(4) 


(5) 


(6) 


(7) 


(8) 


(9 ) 


| 1 


34 


34 


25 


Paravoor 


Kollam 


Paravoor 


Garden land 


28,000 


Municipality 


without 


road access 


നമ്പർ എഫ് - 11937/ 2017. 


2017 ജൂ 


ൺ 


16. 


വിഷയം:- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( fixation of fair value of land ) ചട്ടം 3(7 ), ചട്ടം (4 ). 


(2 ) 


കൊല്ലം വെസ്റ്റ്വില്ലേജിൽ മുതാക്കര ചേംക്ലിയറൻസ് കോളനി നഗർ 4- ൽ ശ്രീ . വറീത് ഫ്രാൻസിസ് സമർപ്പിച്ച് 


അപേക്ഷ . 


(3) 


കൊല്ലം തഹശീൽദാരുടെ 8 - 5- 2017 - ലെ ബി18 / 9298/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Fair Value 


Sl. Bl. 
No. No. 


Re-survey 

No. 


Sub Division 

No. 


Local Body 


Taluk 


Village 


Ciao 


Classification 


per Are 


(5) 


( ) 


(7 


(8) 


(9) 


(1) (2) 
1 198 


(3) 
2 


(4) 
7 


Kollam 


| Kollam 


Kollam ( W ) 


1,25,000 


Corporation 


Residential plot 
with Corp ./Mun ./ 
Panch . road access 


Gaz . No . 31/ 2017 /DTP (CLR Supplement - Fair Value) . 


277 


നമ്പർ എഫ് - 4353/ 2017(2 ). 


2017 ജൂൺ 21. 


വിഷയം: ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന:- (1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 


- (2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം .1-38492 /12 -ാം നമ്പർ നിർദ്ദേശം. 

കുളക്കട വില്ലേജിൽ മൈലംകുളം, പുത്തൂർ പി. ഒ., കോശി ഭവനിൽ ശ്രീമതി. റീനാ കോശി സമർപ്പിച്ച് 

അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 6- 2- 2017- ലെ 475/17 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


സർ / - 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന് 


-- (2) 


(3) 


(4) 


(5) 


(6 


( 7) 


aygos 


കുളക്കട- 10 


31/ 11 
31/ 10 


w 


Wet Land 

- 7, 500 


et Land 


9,000 


Residential ple 


ശ്രീമതി റീനാകോശി കൊട്ടാരക്കര 
കോശിഭവൻ, 

മൈലംകുളം, 
പുത്തൂർ പി . ഒ ., 
കുളക്കട. 


Residential plopt 

with private 
road access 


( 11 ) 


നമ്പർ എഫ് -4353/ 2017 (1). 

2017 ജൂൺ 23 . 
വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

കുളക്കട വില്ലേജിൽ മെലംകുളം, പുത്തൂർ പി . ഒ., കോശിഭവനിൽ ശ്രീമതി റീനാകോശി സമർപ്പിച്ച 

- അപേക്ഷ . 

(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 6- 2 - 2017 - ലെ എഫ്1/ 475 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 
| 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. 
No . 


Bl. 
No . 


Re -survey 

No . 


Sub Division 

No. 


Fair Value 
per Are 


Local Body 


Taluk 


Village 


Classification 


(1) 


(2) 


(3) 


( 5) 


- ( 6 


( 8 ) 


( 9 ) 


Kottarakkara 


Kulakkada 


9,000 


- 1 
- 2 
- 3 


10 
10 
10 


31 
31 
31 


11/ 2 

2 /2 
11 /1 


Kulakkada 
Grama Panchayath 


Residential plot 

with Private 
road access 


278 


2017 ജൂൺ 26. 


നമ്പർ എഫ് - 11665/2017. 

വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - (1) 


കേരള മുദ്രപത്രനിയമം 1959 സെക്ഷൻ 28 എ . ചട്ടം 5( 4) 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 -2013 -ാം തീയതിയിലെ എം . 1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കല്ലുവാതുക്കൽ വില്ലേജിൽ വിലവൂർകോണം, കൃഷ്ണ വിലാസത്തിൽ ശ്രീമതി. കൃഷ്ണമ്മ സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊല്ലം തഹശീൽദാരുടെ 19- 5- 2017 -ാം തീയതിയിലെ ബി8-10872/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടു 
ള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർവ്വ / 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച് 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന്) 


താലൂക്ക് 


(2) 


3 


(4) 


(5) 


കല്ലുവാതുക്കൽ- 40 169 /17 


Govt. Property 


- 50 , 000 


ം 


ശ്രീമതി. കൃഷ്ണമ്മ, കൊല്ലം 
കൃഷ്ണവിലാസം, 
വിലവൂർകോണം, 
കല്ലുവാതുക്കൽ. 


Residential plot 

with PWD 
road access 


( 13 ) 


നമ്പർ എഫ് -12755/ 2017 . 


2017 ജൂ 


ലൈ 1. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള മുദ്രപ്രതനിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5( 4) 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) വിളക്കുടി വില്ലേജിൽ എലിക്കോട്, ഇളമ്പൽ സൂര്യമംഗലത്ത് കിഴക്കതിൽ ശ്രീമതി ബിന്ദുലത സമർപ്പിച്ച അപേക്ഷ . 

( 4) പത്തനാപുരം തഹശീൽദാരുടെ 31 -5 - 2017 -ാം തീയതിയിലെ ബി4 - 4873/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടു 
ള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


279 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 


സർവെ 
നമ്പർ 


6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വിജ്ഞാപനത്തിലെ - നിർണ്ണയിച്ച 

നിർണ്ണയിച്ച് 
ക്ലാസിഫിക്കേഷനും 

ക്ലാസിഫിക്കേഷൻ 
വിലയും 

( ആർ ഒന്നിന്) 


താലൂക്ക് 


വില്ലേജ് 


വില 


പേരും 
മേൽവിലാസവും 


(1) 


(2) 


(3) 


(4) 


(5) 


( ) 


(7) 


പത്തനാപുരം 


വിളക്കുടി 


268 /1/264 


Govt. Property 


17,290 


- 17 ,290 


Residential plot 
with Panchayath 

road access 


ശ്രീമതി ബിന്ദുലത, 
സൂര്യമംഗലത്ത്, 
കിഴക്കതിൽ, 
ഇളമ്പൽ, 
എലിക്കോട്, 
വിളക്കുടി. 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ആർ. ഗിരിജ ഐ . എ .എസ്.) 


നമ്പർ സി11 - 130270 / 2017 . 


2017 ജൂൺ 22 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം- - അടൂർ താലൂക്കിൽ പന്തളം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01- ൽ 

റീസർവ്വ 402 /22- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന:- (1) പന്തളം വില്ലേജിൽ, മുടിയൂർക്കോണം, മണ്ണിക്കാലായിൽ വീട്ടിൽ സുനുകുമാറിന്റെ അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 19 - 5- 2017 - ലെ സി3 - 3845/ 2017 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ, പന്തളം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ-01- ൽ റീസർവെ 402/ 22 - ൽപ്പെട്ട ഭൂമി 
ന്യായ വില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായ വില നിശ്ചയിച്ചത് പുനർ 
നിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . സുനുകുമാറിന്റെ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം പന്തളം വില്ലേജിൽ 18478 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . കുഞ്ഞിളാൻ പരമുവിന്റെ പേരിൽ 
കരം ഒടുക്കി വന്നിരുന്നതും ടിയാന്റെ മരണശേഷം മകനായ സുനുകുമാറിന്റെ കൈവശത്തിലുള്ളതുമായ പന്തളം വില്ലേജിൽ 
ബ്ലോക്ക് നമ്പർ 01- ൽ റീസർവെ 402/22- ൽപ്പെട്ട വസ്തുവിന് ആർ ഒന്നിന് - 1,25,000 ന്യായവില നിശ്ചയിച്ച് ( Residential 
plot with Private road access ) എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്എന്ന് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവി 
ഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പന്തളം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01- ൽ റീസർവ്വ 402/ 22 - ൽപ്പെട്ട ഭൂമി 
( Residential plot with Private road access) എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,25 ,000 
( ഒരു ലക്ഷത്തിഇരുപത്തി അയ്യായിരം രൂപ മാത്രം) യായി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


280 


FORM " C 


NOTIFICATION 


No. C11 - 130270 /2017. 


22nd June 2017. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959, read with sub - rule (8 ) of Rule 4 of the Kerala Stamp ( Fixation of Fair Value 
of Land) Rules , 1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule 
hereto : 


SCHEDULE 
District — Pathanamthitta . 


Taluk - Adoor. 


Village - Pandalam . 


Survey 
- No. 


Re-survey 

Block 


Re - survey 

No. 


Sub 
Division 


Panchayath / 
| Municipality 


Ward 
No . 


Classification 

by use 


Fair 
Value 
already 
fixed 


Revised 
Fair Value 

per 
Are 


No . 


- . 


01 


402 


22 


Municipality 


1 ,25,000 


Residential plot 
with Private 
road access 


(2) 


നമ്പർ സി11-131265 / 2017 . 


2017 ജൂ 


ൺ 


22 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 

റീ സർവ്വേ നമ്പർ 239/5, 239/6- ൽ പ്പെട്ട ഭൂമികളുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന. (1) കോഴഞ്ചേരിതാലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ, പറയനാലി മടുക്കുവേലിൽ ശ്രീ . എം. പി. ഗോപിനാഥൻ നായർ 

സമർപ്പിച്ച അപേക്ഷ . 
(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 30 - 5 - 2017 - ലെ സി3 - 4017 / 17 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ, ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ- 25- ൽ റീസർവെ നമ്പർ 
239/ 5, 239 /6 - ൽപ്പെട്ട ഭൂമികൾ ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില 
നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ . എം . പി. ഗോപിനാഥൻനായരുടെ അപേക്ഷ 
യിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലംഓമല്ലൂർ വില്ലേജിൽ 5131, 6380 എന്നീ തണ്ടപ്പേർ നമ്പരുകൾ പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും റീസർവെ 239/ 5 - ൽപ്പെട്ട സ്ഥലത്തിന് 3,00,000 (മൂന്ന്ലക്ഷം മാത്രം) രൂപ 
ന്യായവില നിശ്ചയിച്ച “Residential plot with Panchayath road access എന്ന വിഭാഗത്തിലും റീ സർവ്വ 239/6 - ൽപ്പെട്ട 
സ്ഥലത്തിന് - 3,00,000 (മൂന്ന് ലക്ഷം മാത്രം) ന്യായ വില നിശ്ചയിച്ച “ Garden Land with PWD road access എന്ന 
വിഭാഗത്തിലും ഉൾപ്പെടുത്താമെന്ന് സൂചന (2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ, ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവെ നമ്പർ 239/ 5 - ൽപ്പെട്ട 
ഭൂമി “Residential plot with Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 3, 00 ,000 
(മൂന്ന് ലക്ഷം രൂപ മാത്രം) യായി ന്യായവില പുനർ നിർണ്ണയിച്ചും, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25- ൽ റീസർവെ നമ്പർ 239/6- ൽപ്പെട്ട ഭൂമി “ Garden Land with PWD road access ” എന്ന വിഭാഗ 
ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 3, 00 ,000 (മൂന്ന് ലക്ഷം രൂപ മാത്രം) ന്യായവില പുനർ നിർണ്ണയിച്ചും ഉത്തരവാകുന്നു. 


Gaz . No. 31/ 2017 /DTP (CLR Supplement- Fair Value ). 


281 


10 


FORM " C 


NOTIFICATION 


No . C11- 131265 /2017. 


22nd June 2017. 


Whereas , it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District _ Pathanamthitta . 


Taluk - Kozhenchery. 


Village — Omalloor. 


Sub 


Revised 
Fair Value 


Survey Re-survey 
- No, Block 


Re- survey 

No. 


Division 


Panchayath / 
Municipality 


Ward 
No . 


Classification 

by use 


Fair 
Value 
already 
fixed 


per 


No . 


Are 


- .. 


25 


239 


5 


Panchayath 


3, 00,000 


Residential plot 
with Panchayat 

road access 


.. 


239 


6 


.. 


3,00,000 


Garden Land with 
PWD road access 


നമ്പർ സി11- 127091/ 2017 / K . Dis. 


2017 ജൂൺ 27. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം- തിരുവല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 21- ൽ 

റീ സർവ്വേ നമ്പർ 482 /22- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) കോയിപ്രം വില്ലേജിൽ, തൃക്കണ്ണാപുരം മുറിയിൽ, തോണ്ടുതറ വീട്ടിൽ ഗോപാലപിള്ള സമർപ്പിച്ച അപേക്ഷ . 


(2) തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 25- 4- 2017 - ലെ ബി3 - 110 /17 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ, കോയിപ്രം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ- 21- ൽ റീസർവെ നമ്പർ 
482 / 22- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . ഗോപാലപിള്ള 
യുടെ അപേക്ഷയിൽ തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാസ്ഥലം കോയിപ്രം വില്ലേജിൽ 4268 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും 
കരം തീ രു വ യിലും ഉടമസ്ഥത യിലും ഉള്ള താ ണെന്നും ടി സ്ഥലത്തിന് ആർ. ഒന്നിന് - 40 ,000 ( നാൽപ്പതി നാ യി രം ) 
ന്യായവില നിശ്ചയിച്ച " Residential plot with Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന 
(2) പ്രകാരം തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്ത നം തിട്ട ജില്ല യിൽ തിരു വല്ല താലൂക്കിൽ, കോയിപ്രം വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 21 - ൽ റീസർവ്വ 
നമ്പർ 482 / 22 - ൽപ്പെട്ട ഭൂമി " Residential plot with Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 
- 40,000 (നാൽപ്പതിനായിരം രൂപ മാത്രം) ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


282 


- 11 


FORM " C 
NOTIFICATION 


No. C11-127091 /2017. 


27th June 2017. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District — Pathanamthitta . 


Taluk — Thiruvalla . 


Village - Koipuram . 


Sub 


Survey 
No . 


Re-survey Re -survey 

Block No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair 
Value 
already 
fixed 


Revised 
Fair Value 

per 
Are 


Division 

No. 


.. 


21 


482 


2 


Panchayath 


. 


40 ,000 


Residential plot 
with Panchayat 
road access 


നമ്പർ സി11 - 127980/ 2017 . 


2017 ജൂൺ 27 . 


വിഷയം : - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ മെഴു വേലി വില്ലേജിൽ ബ്ലോക്ക് 

നമ്പർ 07 - ൽ റീ സർവ്വ 405/ 17 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) മെഴുവേലി വില്ലേജിൽ തുമ്പമൺതാഴം ഉളനാട് വടക്കേക്കരയത്ത് വീട്ടിൽ ശോശാമ്മ ജോസിന്റെ അപേക്ഷ . 


- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 19 - 4 - 2017 - ലെ സി3 - 1570 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്ത നം തിട്ട ജില്ല യിൽ കോഴഞ്ചേരി താലൂക്കിൽ, മെഴു വേലി വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ - 07 - ൽ റീസർവ്വ 
405 / 17 - ൽപ്പെട്ട ഭൂമിയ്ക്ക് ന്യായവില രജിസ്റ്ററിൽ ന്യായ വില നിർണ്ണയിക്കണമെന്ന് കാണിച്ചു കൊണ്ട് സൂചന (1) പ്രകാരം 
ശ്രീമതി. ശോശാമ്മ ജോസ് സമർപ്പിച്ച അപേക്ഷയിൽ സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം മെഴുവേലി വില്ലേജിൽ 6495 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം മെഴുവേലി വില്ലേജിൽ ഉളനാട് മുറിയിൽ 
വടക്കേക്കരയത്ത് വീട്ടിൽ വർഗ്ഗീസ് ചെറിയാൻ പേരിൽ കരമടവിലും ടിയാന്റെ മകൾ ശോശാമ്മ ജോസിന്റെ കൈവശത്തിലും 
അനുഭവത്തിലും ആണെന്നും ടി സ്ഥലത്തിന് ആർ ഒന്നിന് - 1,50,000 ( ഒരു ലക്ഷത്തിഅൻപതിനായിരം രൂപ മാത്രം) ന്യായവില 
നിശ്ചയിച്ച് ""Residential plot with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് സൂചന (2) പ്രകാരം അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ, മെഴുവേലി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവ്വ 405/ 17 - ൽ പ്പെട്ട 
ഭൂമി " Residential plot with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,50,000 ( ഒരു ലക്ഷത്തിഅൻപതിനായിരം 
രൂപ മാത്രം) ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


283 


12 


FORM " C 


NOTIFICATION 


No, C11-127980 /2017. 


19th June 2017. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub - rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value 
of Land ) Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule 


hereto : 


SCHEDULE 


District Pathanamthitta . 


Taluk Kozhenchery. 


| Village - Mezhuveli. 


Sub 


Revised 
Fair Value 


Classification 


Survey Re- survey 
- No. Block 


Re- survey 

No, 


Division 


Panchayath / 
Municipality 


Ward 
No. 


Fair 
Value 
already 
fixed 


by use 


per 
Are 


| No. 


- ... 


07 


405 


17 


Panchayath - 


1,50,000 


Residential plot 
with road access 


നമ്പർ സി11 - 127460 / 2017. 


2017 ജൂ 


ലൈ 3 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം- കോന്നി താലൂക്കിൽ കലഞ്ഞൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 


31 - ൽ റീ സർവ്വ നമ്പർ 80 / 2 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) കലഞ്ഞൂർ പാലമല പുത്തൻവീട്ടിൽ തങ്കമ്മ സമർപ്പിച്ച അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 21-4- 2017 - ലെ സി3 - 81/ 7 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ, കലഞ്ഞൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 31- ൽ റീസർവെ നമ്പർ 80/ 2- ൽപ്പെട്ട 
ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീമതി. തങ്കമ്മ സമർപ്പിച്ച അപേക്ഷയിൽ 
അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം കലഞ്ഞൂർ വില്ലേജിൽ 3893 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം പാലമല പുത്തൻവീട്ടിൽ റ്റി. കെ . വർഗ്ഗീസിന്റെ 
കൈവശത്തിലും കരംതീരുവയിലും ഉള്ളതാണെന്നും ടി സ്ഥലത്തിന് ആർ ഒന്നിന് 1,50,000 ( ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ 
മാത്രം) ന്യായവില നിശ്ചയിച്ച് “ Garden Land with road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്നും സൂചന (2 ) 
പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ, കലഞ്ഞൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 31- ൽ റീസർവെ നമ്പർ 80/ 2 - ൽ പ്പെട്ട 
ഭൂമി “ Garden Land with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,50,000 ( ഒരു ലക്ഷത്തി 
അൻപതിനായിരം രൂപ മാത്രം) ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


284 


| 13 


FORM " C 


NOTIFICATION 


No. C11 - 127460 / 2017. 


3rd July 2017. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act , 1959 , read with sub -rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District Pathanamthitta . 


Taluk — Konni. 


Village — Kalanjoor. 


Sub 


Revised 
Fair Value 


Survey 
| No . 


Re - survey 

Block 


Re -survey 

No. 


Division 


Panchayath/ 
| Municipality 


Ward 
No . 


Classification 

by use 


Fair 
Value 
already 

fixed 


per 
Are 


No . 


. 


31 


80 


2 


Panchayath 


1,50,000 


Garden Land 
with road access 


നമ്പർ സി3 - 128432/ 2017. 


2017 ജൂ 


ലൈ 3. 


വിഷയം -- ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01- ൽ 

റീ സർവ്വ 13 / 18 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) ആറന്മുള വില്ലേജിൽ ആറാട്ടുപുഴ വാഴയിൽ മലയിൽ ഫിലിപ്പോസ് കോശി മകൻ എബ്രഹാം സമർപ്പിച്ച 


അപേക്ഷ . 


(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 2 - 5 - 2017 - ലെ സി3 - 2310 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 01- ൽ റീസർവെ 13 / 18 - ൽപ്പെട്ട 
ഭൂമിക്ക് ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . എബ്രഹാം സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം ആറന്മുള വില്ലേജിൽ 194 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ആറാട്ടുപുഴ മുറിയിൽ കിഴക്കേവടക്കത്ത് 
കുര്യൻ കീവറീത്, കുര്യൻ കുര്യൻ, കുര്യമാത്തൻ എന്നിവരുടെ പേരിൽ കൊണ്ടു കിടക്കുന്നതാണെന്നും, ടി സ്ഥലത്തിന് ആർ 
ഒന്നിന് - 80,000 (എൺപതിനായിരം രൂപ ) ന്യായവില നിശ്ചയിച്ച് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ് 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 1- ൽ റീസർവെ 13/ 18 - ൽപ്പെട്ട ഭൂമി 
Residential plot with Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 80,000 (എൺപതിനായിരം ) 
ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


Gaz . No. 31 / 2017 /DTP (CLR Supplement- Fair Value ). 


285 


14 


FORM C 

NOTIFICATION 
No. C11 - 128432/2017 . 

3rd July 2017 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land) 
Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 
District - Pathanamthitta . 


Taluk - Kozhencherry . 


Village — Aranmula . 


Sub 


Cras 


Survey 
No. 


Re- survey 

Block 


Re -survey 

No. 


Division 


Panchayath / 
Municipality 


Ward 
No. 


Classification 

of use 


Fair 
Value 
already 
fixed 


Revised 
Fair Value 

per 
Are 


No . 


1 


13 


18 


Panchayath 


. 


80,000 


Residential plot 
with Panchayath 
road access 


Collectorate, 
Pathanamthitta . 


( Sd .) 
District Collector. 


ERNAKULAM DISTRICT 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 

Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/ re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 1) thereof. 


(1) 


No. N -3903/ 2017 /K .Dis. 


26th June 2017 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannoor. 


Village — Ernakulam . 


Re- Sy. 


Sl. 
No . 


Sy. 
No 


Sub 
Division 


Re- Sy . Re -Sy. 
Block No 


Sub 
Division 


Classification 

by use 


Fair Value 
Per Are 


No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality / of Ward 

Corporation 
(7) (8) (9) 


No. 


(5) 


(10 ) 


( 11) 


(1) 
33021 


(2) 
703 


(3) 
10 


(4) 
. 


(6) 
. 


Corporation 


Cochin 


. 


Residential plot 14 ,96,250 
with private 
road access 


286 


No. N -4691/2017 /K .Dis . 


26th June 2017. 


SCHEDULE 


District Ernakulam . 


Taluk — Aluva . 


Village - Malayattoor. 


Re - Sy. 


SI. 
No . 


Sy. 
No 


Sub 
Division 


Re -Sy. Re- Sy. 
Block No. 


Sub 
Division 


Fair Value 

Per Are 


Classification 

by use 


Name of 
DaPanchayath / Local Body Name & 
Municipality/ Panchayath / Number 
Corporation Municipality/ of Ward 

Corporation 
(7) (8 ) (9 


No . 


No . 


(10 ) 


(11 ) 


Tel: 


(2) 
- 


(3) 
- 


(4) 
2 


(5) 
277 


(0 
3 


7 


12 ,000 


Grama 
Panchayath 


Malayattoor 
Neeleswaram 


Hill Track 
with road 
access 
Hill Track 
with road 
access 


. 


. 


2 


286 


5 


7 


12,000 


: 


Grama 
Panchayath 


Malayattoor 
Neeleswaram 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Sub Collector. 


287 


